Reg. No . രജി. നമ്പർ 
KL / TV ( N ) /12/ 12 - 14 


सत्यमेव जयते 


Government of Kerala 
കേരള സർക്കാർ 

2012 


ചെ 


GOVERNN 


- 
കേര 


ം 


രള സർ 


ട 
കാര് 


ർക്കാർ 


മില 


VMENT OF 


KERALA 


KERALA GAZETTE 
- കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


28th February 2012 
2012 ഫെബ്രുവരി 28 


THIRUVANANTHAPURAM , TUESDAY 


No . 


| 


Q 


Vol. LVII 
വാല്യം 57 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


9th Phalguna 1933 
1933 ഫാൽഗുനം 9 


PART III 
Police Department 


ലേലപ്പരസ്യം 
നമ്പർ ഇ2-7684/ 2011 / റ്റി. 

2012 ഫെബ്രുവരി 7. 
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ 
കീഴിലുള്ളതും പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ സൂക്ഷിച്ചിരി 
ക്കുന്നതുമായ താഴെ പറയുന്ന വാഹനങ്ങൾ 2012 മാർച്ച് 16 -ാം 
തീയതി പകൽ 11 മണിക്ക് പുളിങ്കുടി എ . ആർ. ക്യാമ്പിൽ 
വച്ച് പരസ്യമായി ലേലം/ ടെണ്ടർ വഴി വിൽപ്പന നടത്തുകയാണ്. 


- കമ 
നമ്പർ 


പോലീസ് മേധാവിയുടെ ആഫീസിൽ എത്തിക്കേണ്ടതാണ്. 
ദേശസാൽക്കത് ബാങ്കിൽ നിന്നും ജില്ലാ പോലീസ് മേധാവി, 
തിരുവനന്തപുരം റൂറൽ എന്ന പേരിലെടുത്ത ഡി ഡി അടക്കം 
ചെയ്ത്തി രി ക്കേ ണ്ട താ ണ് . ദർഘാ സ് സമർപ്പി ക്കു ന്ന 
കവറിനുമുകളിൽ “ വാഹന ലേലത്തിനുള്ള ടെണ്ടർ എന്ന് 
എഴുതിയിരിക്കേണ്ടതാണ്. 

ലേലം അവസാനിച്ചാലുടൻ ബന്ധപ്പെട്ടവരുടെ മുമ്പിൽവച്ച് 
തന്നെ ദർഘാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ടെണ്ടറിലോ 
കൂടുതൽ തുക കാണുന്ന ആൾക്ക് ലേലം താൽക്കാലികമായി 
ഉറപ്പിക്കുന്നതുമാണ്. ലേലം കഴിഞ്ഞാലുടൻ ടി തുകയുടെ 
പകുതിതുക ( നിരതദ്രവ്യം കഴിച്ച്) വിൽപ്പന നികുതിയുമായി 
ലേലം കൊണ്ടയാൾ ലേലസ്ഥലത്തുവച്ചുതന്നെ അടച്ച് രസീത് 
വാങ്ങേണ്ടതാണ്. ലേലം/ ടെണ്ടർ സ്ഥിരപ്പെടുത്തിയ ഉത്തരവ് 
കിട്ടി പത്തുദിവസത്തിനകം ബാക്കി തുകയും നിയ മാ നു 
സരണമുള്ള നികുതികളും അടച്ച് സ്വന്തം ഉത്തരവാദിത്വത്തിലും 
ചെലവിലും വാഹനം നീക്കം ചെയ്യേണ്ടതാണ്. 


രജി. നമ്പർ 


മോഡൽ നിരതദ്രവ്യം 


| 1 


1997 


6 ,000 


കെ . എൽ. 01 എം . 3556 - 
( ഐസർ ബസ്) 
കെ . എൽ. 01 എഫ് . 2760 
(എൻഫീൽഡ്ബുള്ളറ്റ്) 


- 2 


1995 


2 ,500 


- ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേല 
ദിവസം ലേലസ്ഥലത്ത് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 
ഒരു മണി ക്കു ർ മുൻ പ് നിര ത ദ വ്യം അടച്ച് രസീത് 
വാങ്ങേ ണ്ട തു മാ ണ് . ലേലം ക ഴി ഞ്ഞാ ലു ടൻ ലേലം 
നഷ്ടപ്പെടുന്നവർക്ക് നിരതദ്രവ്യം മടക്കിക്കൊടുക്കുന്നതുമാണ്. 

ടി വാഹ ന ങ്ങളുടെ വിൽപ്പ ന യ് ക്ക് ദർഘാ സു കൾ 
സ്വീക രിക്കു ന്ന താ ണ്. 2012 മാർച്ച് 14 -ാം തീയതി പകൽ 
3 മണിക്കുമുൻപ് ടി ദർഘാസ് തിരുവനന്തപുരം റൂറൽ ജില്ലാ 


ഏതെങ്കിലും കാര ണ ത്താൽ ലേലം സ്ഥിരപ്പെടുത്തി 
കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ 
ടിയാൻ അടച്ച തുക സർക്കാരിൽ മുതൽക്കൂട്ടുന്നതും വാഹനം 
പുനർലേലം ചെയ്യുന്നതു മാ യി രിക്കും. പുനർലേലത്തിൽ 
എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻലേലക്കാരിൽ 
- നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് 
മുൻലേലക്കാരൻ അവകാശി അല്ലാത്തതുമായിരിക്കും. 


28th FEB. 2012] 


POLICE DEPARTMENT 


20 


ലേല നടപടികൾ നിറുത്തിവയ്ക്കുന്നതിനോ ലേലം/ ടെണ്ടർ 
സ്ഥിരപ്പെടുത്തുന്നതിനോ ഉള്ള അധികാരം തിരുവനന്തപുരം 
ജില്ലാ പോലീസ് മേധാവിയിൽ നിക്ഷിപ്തമാണ്. 


മേൽക്കാണിച്ച വാഹനം പരിശോധിക്കണമെന്നുള്ളവർ 
പ്രവൃത്തി ദിവസങ്ങളിൽ ആഫീസ് സമയത്ത് തിരുവനന്തപുരം 
റൂറൽ സായുധ സേനാ അസിസ്റ്റന്റ് കമാ ണ്ട ന്റിന്റെ 
അനു മ തിയോടു കൂടി പുളിങ്കുടി എ . ആർ. ക്യാമ്പിലുള്ള 
എം . ടി. സ്റ്റോറിൽ നേരിട്ട് പരിശോധിക്കാവുന്നതാണ്. 

യുക്തമെന്ന് തോന്നുന്ന പക്ഷം യാതൊരു മുന്നറിയിപ്പോ 
കാരണമോ കാണിക്കാതെ ലേല തീയതി മാറ്റിവയ്ക്കുന്നതിനോ 


ജില്ലാ പോലീസ് ആഫീസ്, 
തിരുവനന്തപുരം റൂറൽ. 


( ഒപ്പ്) 
ജില്ലാ പോലീസ് മേധാവി. 


